Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg . No. KL/ TV( N )/634/ 2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERN 


- 
കാള 


ST 


കാർ 


രള സർക്ക 
MENT OF K 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2018 ജൂൺ 19 
19th June 2018 
1193 മിഥുനം 5 
5th Mithunam 1193 
1940 ജ്യേഷ്ഠം 29 
29th Jyaishta 1940 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Health Services Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ജി -2172 / 2018. 


2018 മേയ് 25. 


കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രം ആശുപ്രതി 
വികസന സൊസൈറ്റിയുടെ കീഴിൽ സ്റ്റാഫ് കാന്റീൻ കരാർ 
അടി സ്ഥാ ന ത്തിൽ ഒരു വർ ഷ ത്തേക്ക് നട ത്തു ന്നത് 
സംബ ന്ധിച്ച അ വ കാ ശ ത്തി നായി താഴെ പറയുന്ന 
നിബ ന്ധ ന ക ൾ ക്ക് വിധേയ മായി പരിചയ സമ്പന്ന രായ 
കരാറുകാരിൽനിന്നും മുദ്രവച്ച ടെണ്ടറു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . കൂടാതെ ഇതുസംബന്ധിച്ച് പരസ്യലേലവും 
ഉണ്ടായിരിക്കുന്നതാണ്. 


2 ( എ ). ദർഘാസ് ഫോറത്തിന്റെ വില " 210 വൈദ്യ 
സഹായവും പൊതുജനാരോഗ്യവും, 80 ജനറൽ 800 
മറ്റു വരവുകൾ- 88 പലവക ” എന്ന ശീർഷകത്തിലും 
12.5 % വിൽപ്പന നികുതി “0040 വിൽപ്പന നികുതി- 102 
സംസ്ഥാന വില്പന നികുതി- 01 നികു തി 
പിരിവുകൾ എന്ന ശീർഷകത്തിലും ട്രഷറിയിൽ 
അടച്ച ചെലാൻ രസീതും ടെണ്ടർ ഫോറത്തിനുള്ള 
അ അ ക്ഷയും ഹാജ രാ ക്കു ന്ന വർക്ക് താഴെ 
വിവരിക്കുന്ന മറ്റു നിബന്ധനകൾക്ക് വിധേയമായി 
ദർഘാസ് ഫോറങ്ങൾ നൽകുന്നതാണ്. 
ടെണ്ടർ ഫോറം ആ വ ശ്യ മു ള്ള വർ അ പേ ക്ഷ 
യോ ടൊപ്പം - 1,50 , 000 - ൽ കുറയാത്ത അസ്സൽ 
സോൾവൻസി സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ പേരിൽ 
ബന്ധപ്പെട്ട തഹശീൽദാരിൽ നിന്നും 1-4 -2018-നുശേഷം 
കിട്ടിയത്കുടിക്കട സർട്ടിഫിക്കറ്റ് സഹിതവും ഹോട്ടലുകൾ 
നടത്തി അഞ്ച് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി 
പരിചയമുള്ള കോർപ്പറേഷൻ/മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 
ലഭിച്ച സർട്ടിഫിക്കറ്റും സമർപ്പി ക്കേ ണ്ട താ ണ് . 
മേൽപ്പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാത്തവർക്ക് 
യാതൊരു കാരണവശാലും ടെണ്ടർ ഫോറം 
നൽകുന്നതല്ല. 


.C 


കാന്റീൻ നടത്തുവാനുള്ള കാലാവധി 1-7- 2018 മുതൽ 
30 - 6 - 2019 വരെ ഒരുവർഷത്തേക്കായിരിക്കും. 
സ്റ്റാഫ് കാന്റീൻ ബിൽഡിംഗ് ഉപയോഗിക്കുവാനുള്ള 
അവകാശം താഴെ കാണിക്കുന്ന നിബന്ധനകൾക്കും 
ആശു പ്രതി വികസന സൊസൈറ്റിയും കേരള 
സർക്കാരും കാലാകാല ങ്ങ ളിൽ എടു ക്കുന്ന 
തീരുമാനങ്ങൾക്കും നിയമ നട പടി ചട്ടങ്ങൾക്കും 
വിധേയമായിരിക്കും. 


Gaz . No. 25 / 2018 /DTP (Health Services). 


327 


19th JUNE 2018 ] 


HEALTH SERVICES DEPARTMENT 


| 10 


ടെണ്ടർ സമർപ്പി ക്കു ന്ന വർ ടെണ്ടറിനോ ടൊപ്പം 
നിര ത ദ വ്യ മായി 1, 500 - ന്റെ ബാങ്ക് ഡാഫ് റ്റ് 
കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം 
ആശുപ്രതി വികസന സൊസൈറ്റി സെക്രട്ടറിയുടെ 
പേരിൽ എടുത്ത് അടക്കം ചെയ്ത്തി രി ക്ക ണം . 
അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. ടെണ്ടർ 
ഫോറവും ഡി . ഡി . യും മറ്റു നിബന്ധ നകളും 
പാലിച്ച് സമർപ്പിക്കുന്നവരെ മാത്രമേ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളൂ. 


മേൽപ്രകാരം കെട്ടിവച്ച സംഖ്യ ലൈസൻസുകാരൻ 
മുറി ഒഴിഞ്ഞു പോകുമ്പോൾ ബാദ്ധ്യതകൾ കഴിച്ച് 
ബാക്കി തിരിച്ചുകൊടുക്കുന്നതാണ്. ഡെപ്പോസിറ്റ് തുക 
സൂപ്രണ്ടിന്റെ പേരിൽ സ്വതന്ത്രമായി സ്വയം മാറി 
യെ ടുക്കാവുന്ന ഡിമാന്റ് ഡാഫ്റ്റ്/ നാഷ ണൽ 
സേവിംഗ്സ് ഡെപ്പോസിറ്റ് ട്രഷറി ഡെപ്പോസിറ്റ് 
ഇവയിൽ ഏതെങ്കിലുമായി സമർപ്പിക്കേണ്ടതാണ്. 
ടെണ്ടർ തുകയ്ക്ക് പുറമെ കാന്റീൻ കെട്ടിടത്തിന് 
പൊതുമരാമത്ത് വകുപ്പ് നിശ്ചയിക്കുന്ന കെട്ടിട 
വാടക , കറന്റ് ചാർജ്ജ്, വാട്ടർ ചാർജ്ജ്എന്നിവയും 
ഓരോമാസവും നാലാം പ്രവൃത്തി ദിവസത്തിനുള്ളിൽ 
തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. വെള്ളം, 
വൈദ്യുതിഎന്നിവ തടസ്സപ്പെടുകയാണെങ്കിൽ ആയത് 
ലൈസൻസി സ്വന്തം ചെലവിൽ ഉത്തരവാദിത്വത്തോടെ 
ഏർപ്പെടുത്തി കാന്റീൻ മുടക്കം വരാത്ത രീതിയിൽ 
പ്രവർത്തിപ്പിക്കേണ്ടതാണ്. 


ടെണ്ടർ ഫോറത്തിൽ 1 - 7 - 2018 മുതൽ 30 - 6 - 2019 
വരെയുള്ള കാല യ ള വിൽ പ്രതിമാസം ............ 

ലൈസൻസ് ഫീസ് നൽകിക്കൊണ്ട് ആശു പ്രതി 
സൂപ്രണ്ട് സർക്കാർ / എച്ച്. ഡി.എസ്. നിബന്ധനകൾക്ക് 
അനുസൃതമായി കാന്റീൻ നടത്തുവാൻ തയ്യാറാണെന്ന് 
കാണിച്ച് പേരുവച്ച് വ്യക്തമായി എഴുതിയിരിക്കണം. 


8 . 


( എ ) ടെണ്ടർ ഫോറ ത്തിന്റെ വില അസ്സൽ 

- 500 + വിൽപ്പന നികുതി 12.5 %- പകർപ്പിന് 
- 250 + വിൽപ്പന നികുതി 12 .5 % -ം ആണ്. 


( ബി ) ടെണ്ടർ ഫോറം 20 - 6 - 2018 - ന് രാവിലെ 10 

മുതൽ 3 മണി വരെ പ്രവൃത്തി ദിവസങ്ങളിൽ 
ആശുപ്രതി ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 


സ്റ്റാഫ് കാന്റീനിൽ നിന്ന് ആശുപത്രി ജീവനക്കാർ, 
ആശു പതിയിൽ പരി ശീ ല ന ത്തിന് വരുന്ന 
ഡോക്ടർമാർ, വിദ്യാർത്ഥി/ വിദ്യാർത്ഥിനികൾ, വിവിധ 
ട യി നിംഗിന് വരുന്ന ആരോഗ്യ വകുപ്പു 
ജീവനക്കാർ, സൂപ്രണ്ട് നിയമിക്കുന്ന താൽക്കാലിക 
ജീവനക്കാർ , കരാർ ജീവനക്കാർ, എച്ച്. ഡി. എസ്. 
ജീവ ന ക്കാർ എന്നിവർക്ക് സൂപണ്ട് ആശു പതി 
സ്റ്റാഫ് കൗൺസിൽ നിശ്ചയിക്കുന്ന സഹാ യ 
നി ര ക്കിൽ ഭക്ഷ്യ വ സ് തു ക്കൾ നൽകു വാൻ 

ലൈസൻസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. ടെണ്ടറിന്റെ 
കാല യ ള വിൽ യാതൊരു കാര ണ വ ശാലും ഈ 
നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കുന്നതല്ല. 


9 . 


( സി ) നിബ ന്ധ ന കൾ എല്ലാം പാലിച്ച് 

സമർപ്പിക്കപ്പെടുന്ന ടെണ്ടറുകൾ 27 - 6- 2018 
വൈകുന്നേരം 5 മണിവരെ സ്വീകരിക്കുന്നതാണ്. 
അടുത്തദിവസം (28 -6 - 2018 - ന് രാവിലെ 11.30 
മണിക്ക്) ലേലം നടത്തുകയും അതിനുശേഷം 
ടെണ്ടറുകൾ അതാത് കരാറുകാരുടെയോ 
അവരവരുടെ പ്രതിനിധികളുടെയോ മുൻപാകെ 
തുറന്ന് പരിശോധിക്കുന്നതും ലേല തുകയോ 
ടെണ്ടർ തുകയോ ഏതാണ് കൂടുതൽ അത് 
താൽക്കാലിക മായി സ്ഥിരീക രി ക്കു ന്നതും 
എച്ച്. ഡി.എസ്. ചെയർമാന്റെ അംഗീകാരത്തിന് 
വിധേയമായി അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കു 
ന്നതുമായിരിക്കും. 


ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ലഭിച്ച ഉടനെ 
കാന്റീൻ നട ത്തിപ്പ് തുട ങ്ങു ന്ന തിന് മുൻപായി 
ആയതിന് ആവശ്യമായ പി. എഫ്. എ . ലൈസൻസ്, 
മറ്റു അനുബന്ധ രേഖകൾ മുതലായവ കരാറുകാരൻ 
സ്വന്തം നിലയ്ക്ക് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും 
സമ്പാദിച്ച് ബോദ്ധ്യപ്പെടുത്തിയതിനുശേഷമേ കാന്റീൻ 
തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ പാടുള്ളൂ. ഒരാഴ്ചയ്ക്കകം 
സാക്ഷ്യ പ്പെ ടു ത്തിയ കോപ്പി സൂപ ണ്ടിന് 
നൽകേണ്ടതാണ്. 


6 . 


- 10 . 


ടെണ്ടറി നോ ടൊപ്പം നിശ്ചിത മാത്യക യിലുള്ള 
പ്രാഥമിക ഉടമ്പടി 500 - ന്റെ കേരള ഗവൺമെന്റ് 
മുദ്രപത്രത്തിൽ ( ഒരുമാസത്തിനകം വാങ്ങിയത്) 
എഴുതി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 


7 . 


ടെണ്ടർ സ്ഥിരപ്പെടുത്തി ഉത്തരവു കിട്ടി 
3 ദിവസത്തിനകം പ്രസ്തുത വ്യക്തി ഒരു വർഷത്തെ 
ടെണ്ടർ ഉടമ്പടി പ്രകാരം എഴുതിയ ലൈസൻസ് 
ഫീസിന് തുല്യമായ സംഖ്യ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 
സൂപ്രണ്ടിന്റെ പേരിൽ കെട്ടിവയ്ക്കേണ്ടതും 
നിബന്ധനയിലെ 16 -ാം ഖണ്ഡിക അനുസരിച്ചുള്ള 
കരാർ ഉടമ്പടി. ദിവസത്തിനകം സമർപ്പിക്കേണ്ടതുമാണ്. 


ാഫ് കാന്റീൻ നടത്തിപ്പിനാവശ്യമായ പാത്രങ്ങൾ, 
ഫർണിച്ചറുകൾ മുതലായ എല്ലാ സാധ ന ങ്ങളും 
ലൈസൻസുകാരൻ സ്വന്തം നിലയ്ക്ക് ഏർപ്പാടാ 
ക്കേ ണ്ട താ ണ് . പാചകം ചെയ്ത ഭക്ഷണ 
സാ ധ ന ങ്ങ ളുടെ അളവും ഗുണ നി ല വാ ര വും 
എല്ലായ്പ്പോഴും നിലനിർത്തേണ്ടതും വൃത്തിയുള്ള 
പാത ത്തിൽ അടച്ച് സൂക്ഷി ക്കേ ണ്ട തു മാ ണ് . 
വൃത്തിയില്ലാതെ സൂക്ഷിച്ചതും പഴയതുമായ പാചകം 
ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ആശുപ്രതിഅധികൃതരുടെ 
ശദ്ധ യിൽപെട്ടാൽ ഇവ നശിപ്പിക്കുന്നതും നിയമ 
നടപടി സ്വീകരിക്കുന്നതുമായിരിക്കും. 


328 


19th JUNE 2018] 


HEALTH SERVICES DEPARTMENT 


| 11 


11. 


- സൂപ ണ്ടിന്റെ രേഖാ മൂ ലമുള്ള അ നു മതി 
വാങ്ങിക്കാതെ കാന്റീൻ കെട്ടിടത്തിലോ അനുവദിച്ച 
സ്ഥലത്തോ യാതൊരു വിധ മരാമത്ത് പണികളോ 
മറ്റോ നടത്താൻ പാടുള്ളതല്ല. 


ഒരു മാസത്തിലധികം വീഴ്ച വരുത്തിയാൽ നോട്ടീസ് 
നൽകി മുറി ഒഴിപ്പിച്ചെടുക്കു വാൻ സൂപ്രണ്ടിന് 
സർക്കാരിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


18 . 


12 . 


കാന്റീൻ നടത്തിപ്പിന് താൽക്കാലികമായി എഗ്രിമെന്റ് 
കാലാ വ ധി യിൽ മാത്രം കൈവശം ലഭിക്കുന്ന 
കെട്ടിടത്തിൽ രേഖാമൂലമുള്ള അനുമതി ലഭിക്കാതെ 
യാതൊരു ഭേദ ഗ തിയും വരു ത്തു വാൻ 
ലൈസൻസുകാരന് അധികാരമുണ്ടായിരിക്കുന്നതല്ല. 


ആശുപത്രിയുടെയും സർക്കാരിന്റെയും താൽപര്യ 
ങ്ങ ൾക്കും സ്ഥാപ ന ത്തിന്റെ സുഗമ മാ യ 
(പവർ ത്ത ന ത്തിനും വിരുദ്ധമായ യാതൊരു 
നടപടിയും കാന്റീൻ ലൈസൻസുകാരനിൽ നിന്നും 
ഉണ്ടാവാൻ പാടുള്ളതല്ല . ആശു പത്രി സൂപ്രണ്ട് 
ആഫീസ് അ ധി കൃ തർ ആവ ശ്യ പ്പെടുന്നപക്ഷം 
കരാറുകാരൻ ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. 


19 . 


അനുവദിക്കുന്ന കെട്ടിടത്തിലെ ഷട്ടറുകൾ, സാനിട്ടറി, 
ഇല ക് ടിക് ഫിറ്റിം ഗ് സു കൾ മുത ലാ യ വ നല്ല 
നിലയിൽ സൂക്ഷിക്കേണ്ടതും നഷ്ടം സംഭവിച്ചാൽ 

ലൈസൻസു കാ ര നിൽ നിന്നും തുക വസൂ ലാ 
ക്കുന്നതുമാണ്. 


13 . 


20 . 


ലൈസൻസ് ഫീസ് ബാക്കിവച്ചു കൊണ്ടോ മറ്റ് 
നിബന്ധനകൾ ലൈസൻസുകാരൻ പാലിക്കാത്തത് 
കൊണ്ടോ സർക്കാരിന് ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും 
സെക്യൂ രിറ്റി ഡെപ്പോസിറ്റിൽനിന്നും പിരിച്ചെടു 
ക്കു ന്ന തും പോരാതെ വരുന്ന സംഖ്യ റവന 
റിക്കവറി നടപടി മുഖേന ഈടാക്കുന്നതുമാണ്. 


കാന്റീൻ പ്രവർത്തന ഫല മാ യു ണ്ടാ കുന്ന 
ചപ്പുചവറുകൾ, പാഴ്വസ്തുക്കൾ, പുറം തള്ളുന്ന 
ജലം എന്നിവ അതാത് ദിവസം സമ യാ സ മയം 
സ്വന്തം ചെലവിൽ ലൈസൻസുകാരൻ ആശുപ്രതി 
കോമ്പൗണ്ടിൽനിന്നും നീക്കം ചെയ്യേണ്ടതും കാന്റീൻ 
വളരെ വൃത്തി യോടെ സൂക്ഷിക്കേ ണ്ട തു മാ ണ് . 
കാന്റീൻ നട ത്തിപ്പ് സംബ ന്ധിച്ച് ആശു പ്രതി 
അ ധിക്യതരോ പൊതു ജ നാ രോഗ്യ വകുപ്പ് 
അ ധി ക തരോ കോർപ്പറേ ഷൻ അ ധി ക ത രോ 
ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരോചൂണ്ടി 
ക്കാണിക്കുന്ന പോരായ്മകൾക്ക് ലൈസൻസുകാരൻ 
ഉത്തരവാദിയായിരിക്കും. അധികൃതർ നടപ്പിലാക്കുന്ന 
ശിക്ഷണ നടപടികൾക്ക് ലൈസൻസുകാരൻ വിധേയ 
നായിരിക്കുന്നതുമാണ്. ഇതുമൂലം സർക്കാരിനുണ്ടാകുന്ന 
എല്ലാ നഷ്ടവും കരാറുകാരനിൽനിന്നും ഈടാക്കുന്ന 
തായിരിക്കും. 


21. 


കാന്റീൻ നടത്തിപ്പുവഴി ആശുപ്രതി അധീനതയിലുള്ള 
വസ്തുക്കൾക്ക് കഷ്ട ന ഷ ങ്ങൾ സംഭവിച്ചാൽ 
അതിനുള്ള നഷ്ടപരിഹാരം നൽകാൻ ലൈസൻസി 
ബാദ്ധ്യസ്ഥനാണ്. 


22. 


- കൈവശം ലഭിക്കുന്ന കെട്ടിടമോ ഭാഗ ങ്ങളോ 

കൈമാറ്റം ചെയ്യുവാൻ അധികാരമോ അവകാശമോ 
ഇല്ല . 


23 . 


14. 


നിർദ്ദിഷ്ട ഭക്ഷ്യ വസ്തുക്കളല്ലാതെ യാതൊരുവിധ 
വസ്തുക്കളും കാന്റീനിൽ വിൽപ്പനയ്ക്ക്വയ്ക്കുവാൻ 
പാടുള്ളതല്ല. ആശു പ്രതി അധികൃ തർ അങ്ങനെ 
വല്ലതും കാണു ന്ന പക്ഷം ടെണ്ടർ കാലാ വധി 
തീരു ന്ന തി നു മുൻപ് യാതൊരറിയിപ്പും കൂടാതെ 
ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. 


24 . 


അനു വാദിക്കുന്ന കെട്ടിടം കാന്റീൻ നട ത്തു വാൻ 
അല്ലാതെ മറ്റ് യാതൊരു ആവശ്യത്തിനും ഉപയോഗി 
ക്കുവാൻ ലൈസൻസുകാരന് അധികാരമുണ്ടായിരിക്കു 
ന്നതല്ല. 
നിശ്ചിത കാലാ വ ധി ക്കു ള്ളിൽ ലസൻ സി 
മരണപ്പെടുകയാണെങ്കിൽ അടുത്ത അവകാശികൾക്ക് 
അപേക്ഷയുടെയും നില വിലെ വ്യവസ്ഥകൾക്കും 
വിധേയമായി ആശുപ്രതി മേലധികാരി മുറി കൈമാറ്റം 
ചെയ്യു ന്ന താ ണ് . ഇതി നായി ലൈസൻസു കാരൻ 
മരണപ്പെട്ടതിനുശേഷം ഒരുമാസത്തിനകം അപേക്ഷ 
ലഭിച്ചി രി ക്കേ ണ്ടതും നില വിലുള്ള വ്യവസ്ഥകൾ 
പ്രകാരം അവകാശി ഉടമ്പടി നൽകേണ്ടതുമാണ്. 


15 


വിൽപ്പന നടത്തുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളുടെയും 
വില വ്യക്തമായി ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ടതും 
അ ധികം തുക ഈടാ ക്കാൻ പാടില്ലാ ത്തതും 
ഗുണനിലവാരം ഉറപ്പ് വരുത്തേണ്ടതുമാണ്. 


16 . 


25. 


കാന്റീൻ നടത്തുവാൻ സ്ഥലം അനുവദിച്ചു കിട്ടുന്ന 
വ്യക്തി സ്വന്തം ചെലവിൽ താഴെ ഒപ്പിട്ടിരിക്കുന്നവർ 
നിശ്ചയിക്കുന്ന വിധം - 200 - ന്റെ കേരള ഗവൺമെന്റ് 
മുദ്രപത്രത്തിൽ മതിയായ ജാമ്യത്തോടുകൂടി ഒരു 
ക രാ റു ക മ്പടി പ്രതം എഴുതി 7 ദി വ സ ത്തി ന് ക 
ഹാജരാക്കേണ്ടതാണ്. 


ലൈസൻസി വികസന സമിതിക്ക് സർക്കാരിന് 
അടയ്ക്ക് വാ നുള്ള സംഖ്യ നിശ്ചിത സമയത്ത് 
അടയ്ക്കാതെ വീഴ്ച വരുത്തിയാൽ ലൈസൻസ് റദ്ദ് 
ചെയ്ത് കെട്ടിടം ഏറ്റെടു ക്കേണ്ടിവരുന്ന 
സാഹചര്യത്തിൽ ഉണ്ടാവുന്ന എല്ലാ നഷ്ടങ്ങൾക്കും 

ലെ സൻ സിയും അയാ ളു ടെ സ്വത്തു ക്കളും 
ഉത്തരവാദിയായിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള 
യാതൊരു നഷ്ടത്തിനും ചെലവുകൾക്കും സർക്കാർ 
യാതൊ രു കാര ണ വ ശാലും ഉ ത്ത ര വാ ദി യാ യി 
രിക്കുന്നതല്ല. 


11 . 


ടെണ്ടർ സ്ഥിരപ്പെടുത്തിയശേഷം ലൈസൻസി ഓരോ 
മാസത്തെയും ലൈസൻസ് ഫീസും 5 % സർവ്വീസ് 
ചാർജ്ജും മുൻകൂറായി ആശു പ്രതി ഓഫീസിൽ 
അടച്ച് രസീതി വാങ്ങേണ്ടതാണ്. വീഴ്ച വരുത്തുന്ന 
തീയതി മുതൽ പണം അട യ്ക്കുന്ന തീയതി 
വരെയുള്ള കാല ത്തേക്ക് 20 % നിര ക്കിൽ 
പലിശയോടുകൂടി പണം അടയ്ക്കേണ്ടതാണ്. ഇങ്ങനെ 


26 . 


ലസൻ സി കാലാ വ ധി ക്കു ള്ളിൽ കെട്ടിടം 
ഒഴി ഞ്ഞു പോ വു കയോ കെട്ടിടം വിക സന 


329 


19th JUNE 2018] 


HEALTH SERVICES DEPARTMENT 


| 12 


29. 


സമിതി/ സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരികയോ 
ചെയ്യുന്നപക്ഷം ഉണ്ടാവുന്ന എല്ലാ നഷ്ടങ്ങൾക്കും 

ലൈസൻസി ഉത്തരവാദിയായിരിക്കും. ഇതുമൂലം 
സർക്കാരിനുണ്ടാകുന്ന നഷ്ടം ഈടാക്കുന്നതിന് 
നട പടി സ്വീക രി ക്കു വാൻ താഴെ ഒപ്പിട്ട വർക്ക് 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


ടെണ്ടർ സമർപ്പിക്കുന്നവർ അവരുടെ മേൽവിലാസം 
തെളിയിക്കുന്നതിന് സാക്ഷ്യപ്പെടുത്തിയ ഇലക്ഷൻ 
തിരിച്ചറിയൽ കാർഡ്/ പാസ്പോർട്ട്/ ഡവിംഗ് 
ലൈസൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ 

കോപ്പി ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
30 . കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ മാറ്റി 

വയ്ക്കാനും ദുർബലപ്പെടുത്തുവാനുമുള്ള പൂർണ്ണ 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
കൂടുതൽ വിവരങ്ങൾ ആശുപ്രതി ഓഫീസിൽ പ്രവൃത്തി 
ദിവസ ങ്ങ ളിൽ ഓഫീസ് സമയത്ത് അന്വേ ഷി ച്ചാൽ 
അറിയാവുന്നതാണ്. 


27 . 


ലൈസൻസിക്ക് കെട്ടിടം ആവശ്യമില്ലെങ്കിൽ ആ 
വിവരം നൽകി ക്കൊണ്ട് മൂന്ന് മാസം മുൻ പ് 
ആശു പ്രതി മേല ധി കാ രിക്ക് നോട്ടീസ് 
നൽ കേ ണ്ടതാണ്. ഇതുമൂലം സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭ വിക്കു ക യാണെങ്കിൽ 
ആയത് ലൈസൻസിയിൽ നിന്നും ഈടാക്കുന്നതാണ്. 
കാന്റീൻ തുടർച്ചയായി എല്ലാ ദിവസവും തുറന്ന് 
പ്രവർത്തിക്കേണ്ടതാണ്. 


28. 


ഗവ. മാനസികാരോഗ്യകേന്ദ്രം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


330 


